15 


( 10 ) 


കമ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ എ3-2156 / 2021 . 


2021 ജനുവരി 16 . 


നമ്പർ 


ബം 


1 


അമ്പിളികല 


ഭാര്യ 


57 


2 


നിമിഷ 


മകൾ 


29 


3 


വർഷ , എ . 


മകൾ 


24 


കാട്ടാ ക്കടെ താ ലൂ ക്കിൽ 

മ ല യിൻകീഴ് വില്ലേ ജിൽ 
മലയിൻകീഴ് പി . ഒ . , പാലോട്ടുവിള , കുരിയോട് , എം.പി. 20/186 ബി . 
സൗപർണ്ണികയിൽ കെ . രാമചന്ദ്രൻ പിള്ള മരിച്ചുപോയതിനാൽ 
പരേ തന്റെ പേരിൽ ലഭിക്കാ നുള്ള 

ആനു കൂ ല്യ ങ്ങ ൾ 
വാങ്ങുന്ന തിനും മറ്റാവശ്യങ്ങൾക്കു മായി ഒരു അവ കാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തി 
യി രി ക്കുന്ന 

വിലാ സ ത്തില താ മ സ ക്കാ രിയായ 
സി . എസ് . വിജയലക്ഷ്മി കുഞ്ഞമ്മ ബോധിപ്പിച്ച അപേക്ഷ 
യിൻമേൽ മലയിൻകീഴ് , വട്ടിയൂർക്കാവ് വില്ലേജാ സർമാർ 
മുഖേന അവ കാശ വിചാരണ നട ത്തുക യും റിപ്പോർട്ടു 
സമർപ്പിച്ചിട്ടുള്ളതും അതിൻ പ്രകാരം ടിയാൻ 4-12-2019 - ൽ 
മരിച്ചു പോയതായും പരേതന്റെ നിയമാനുസൃത അവകാശി 
കളായി ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ മേൽ വിവരിച്ചവർ 
മാത മാണ ന്ന് കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ഈ ആഫീസിൽ നേരിട്ടു ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


തപാൽ 


( 2 ) 


നമ്പർ സി6-16669 2019 . 


ക്രമ 


പേര് 


2021 ജനുവരി 15 . 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


71 


സി . എസ് . 
വിജയലക്ഷ്മി കുഞ്ഞമ്മ 


2 


രാജേഷ് കുമാർ , ആർ . 


മകൻ 


46 


3 


സുരേഷ് കുമാർ , ആർ . 


കരു നാ ഗ പ്പള്ളി താ ലൂ ക്കിൽ ആദി നാട് വില്ലേ ജിൽ 
ആദിനാട് തെക്ക് മുറിയിൽ കൊച്ചുകു രുമ്പോലിൽ ( വാസു 
നിവാസ് , വീട്ടിൽ പങ്കജാക്ഷൻ , വി . 15-4-2018 - ൽ മരണപ്പെട്ടു 
പോ യിട്ടു ള ള താ ണ് . പരേ തന്റെ പേരിലുള്ള അ വ കാശ 
സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ ഉഷാഭായി സമർപ്പിച്ചിരുന്ന 
അപേക്ഷ യിൻമേൽ ആദി നാട് വില്ലേ ജാ ഫീസർ മുഖേന 
അന്വഷണ നടത്തിയ തിലും 

അവ കാശ വിചാ രണ 
നട ത്തി യ തിലും 

സർട്ടിഫിക്കറ്റ് പ് കാ രവും 
പങ്ക ജാക്ഷൻ , വി . 15-4-2018 - ൽ മ ര ണ മ ടഞ്ഞു വന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണ് 
ഉള്ളതെന്നും അറിയുന്നു . 


43 


4 


രമാദേവി , വി . ആർ . 


മകൾ 


40 


മ രണ 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭി ക്കാ നുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്ര മാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ ആ 
വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭി ക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ 


ബന്ധം 


1 


ഉഷാഭായി 


ഭാര്യ 


61 


2 


പവിത 


മകൾ 


35 


3 


പമിൽ 


മകൻ 


30 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


കാട്ടാക്കട . 


KOLLAM DISTRICT 


പരേതന്റെ നിയമാനുസൃത അവകാശികൾ മേൽവിവരിച്ചവർ 
മാത്ര മാണെ ന്ന് കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ഈ ആഫീസിൽ നേരിട്ടു ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Karunagappally Taluk 


പരസ്യം 


( 1 ) 


( 3 ) 


നമ്പർ സി6-1027 2021 . 


2021 ജനുവരി 15 . 


നമ്പർ സി6-2290 2020 . 


2021 ജനുവരി 16 . 


ശ രമ 


കരുനാഗപ്പള്ളി താലൂക്കിൽ കല്ലേലിഭാഗം വില്ലേജിൽ 
മുഴങ്ങോടി മുറിയിൽ നിമിഷാഭവനം വീട്ടിൽ പ്രസന്നൻ , ജി . 
24-11-2020 - ൽ മരണപ്പെട്ടു പോയിട്ടു ളളതാണ് . പരേതന്റെ 
പേരിലുള്ള അവകാശ സർട്ടി ഫിക്ക റ്റി നായി ടി വീട്ടിൽ 
അമ്പിളികല സമർപ്പിച്ചിരുന്ന അപേക്ഷയിൻമേൽ കല്ലേലിഭാഗം , 
ശക്തികുളങ്ങര വില്ലേജാഫീസർമാർ മുഖേന അന്വേഷണം 
നടത്തിയതിലും അവകാശവിചാരണ നടത്തിയതിലും മരണ 
സർട്ടിഫിക്കറ്റ് പ്രകാരവും പ്രസന്നൻ , ജി . 24-11-2020 - ൽ 
മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണ് ഉള്ളതെന്നും അറിയുന്നു . 


കരുനാഗപ്പള്ളി താലൂക്കിൽ അയണിവേലിക്കുളങ്ങര 
വില്ലേജിൽ കോഴിക്കോട് മേക്കും മുറിയിൽ കുന്നുംപുറത്ത് 
വീട്ടിൽ അനിരുദ്ധൻ 16-12-2019 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . 
പരേതന്റെ പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റിനായി ടി 
വീട്ടിൽ 

സമർപ്പിച്ചി രുന്ന അപേ ക്ഷ യിൻ മേൽ 
അയണിവേലിക്കുളങ്ങര വില്ലേജാഫീസർ മുഖേന അന്വേഷണം 
നടത്തിയ തിലും അ വ കാശ വിചാ രണ് നട ത്തി യ തിലും 
മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും അനിരുദ്ധൻ 16-12-2019 - ൽ 
മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണ് ഉള്ളതെന്നും അറിയുന്നു . 


237 


16 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


ശരമ 


ഭാര്യ 


53 


1 


റീജ 


ഭാര്യ 


43 


2 


അനിമോൾ 


മകൾ 


34 


2 


സജിൻ ബാബു 


മകൻ 


20 


3 


അനീഷ് 


മകൻ 


32 


4 


ഇന്ദിര 


മാതാവ് 


70 


3 


സാനിയ , ആർ . 


മകൾ 


13 


( പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . ) 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ഇതിൽ 
3 -ാം കക്ഷി മൈനറും 1 -ാം കക്ഷിയുടെ സംരക്ഷണയിലുമാണ് . 


പരേതന്റെ നിയമാനുസൃത അവകാശികൾ മേൽവിവരിച്ചവർ 
മാത്ര മാ ണെ ന്ന് കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ഈ ആഫീസിൽ നേരിട്ടു ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേ ണ്ട താ ണ് . കാ ലാ വധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ നിയമാനുസൃത അവകാശികൾ മേൽ വിവരിച്ചവർ 
മാത മാ ണെ ന്ന് കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ഈ ആഫീസിൽ നേരിട്ടു ഹാജരായി രേഖാമൂലം 

ബോധിപ്പിക്കേ ണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ സി6-1689 2021 . 


2021 ജനുവരി 22 . 


( 6 ) 


നമ്പർ സി6-1366 2021 . 


2021 ജനുവരി 18 . 


കരു നാഗ പ്പള്ളി താലൂക്കിൽ തേവലക്കര വില്ലേജിൽ 
നടുവിലക്കര മുറിയിൽ ശ്രീപത്മം വീട്ടിൽ രാധാകൃഷ്ണപിള്ള 
20 - 4 -2020 - ൽ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് . പരേ തന്റെ 
പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ 
ജയലക്ഷ്മിയമ്മ സമർപ്പിച്ചിരുന്ന അപേക്ഷയിൻമേൽ തേവലക്കര , 
തഴവ വില്ലേജാഫീസർമാർ മുഖേന അന്വേഷണം നടത്തിയ 
തിലും അവകാശവിചാരണ നടത്തിയതിലും മരണ സർട്ടിഫിക്കറ്റ് 
( പ് കാ രവും രാധാ കൃ ഷ് ണ പിള്ള 2 0 - 4 - 2 0 2 0- ൽ 
മ ട ഞ്ഞുവെന്നും പരേ തന്റെ അവകാ ശി കളായി താഴെ 
പറയുന്നവർ മാത്രമാണ് ഉള്ളതെന്നും അറിയുന്നു . 


ചവറ 


മ ര ണ 


ക്രമ 


പേര് 


ക രു നാ ഗ പ്പള്ളി താ ലൂ ക്കിൽ 

വില്ലേ ജിൽ 
മടപ്പള്ളി മുറിയിൽ കോട്ടൂർപടിഞ്ഞാറ്റതിൽ ( സന്തോഷ് ഭവനം ) 
വീട്ടിൽ ദാമോദരൻ , കെ . 23-8-2020 - ൽ മരണപ്പെട്ടു പോയിട്ടു 
ള്ളതാണ് . പരേതന്റെ പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റിനായി 
ടി വീട്ടിൽ സന്തോഷ് കുമാർ , ഡി . സമർപ്പിച്ചി രുന്ന 
അപേക്ഷയിൻമേൽ ചവറ , കല്ലേലിഭാഗം വില്ലേജാഫീസർമാർ 
മുഖേന അന്വേഷണം നടത്തിയതിലും അവകാശവിചാരണ 
നടത്തിയതിലും മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും ദാമോദരൻ , കെ . 
23-8-2020 - ൽ മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണ് ഉള്ളതെന്നും അറിയുന്നു . 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ജയലക്ഷ്മിയമ്മ 


ഭാര്യ 


63 


2 


ഹരികുമാർ , ആർ . 


മകൻ 


44 


3 


ശീദേവിയമ്മ , ജെ . 


മകൾ 


42 


4 


ഗായത്രിദേവി , ജെ . 


38 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


1 


ഭാർഗ്ഗവി , കെ 


ഭാര്യ 


75 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ മേൽ വിവരിച്ചവർ 
മാത മാ ണെ ന്ന് കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ഈ ആഫീസിൽ നേരിട്ടു ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേ ണ്ട താ ണ് . കാ ലാ വധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


2 


സന്തോഷ് കുമാർ , ഡി . 


മകൻ 


48 


3 


ശ്രീവിദ്യ , ബി . 


മകൾ 


46 


4 


ശീകല , ബി . 


44 


( 5 ) 


5 


ശീലത , ബി . 


42 


നമ്പർ സി6-1507 2021 . 


2021 ജനുവരി 21 . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


കരുനാഗപ്പള്ളി താലൂക്കിൽ വടക്കും തല വില്ലേജിൽ 
വട ക്കും ത ല കിഴക്ക് മു റി യിൽ മുല്ല വീട്ടിൽ വീട്ടിൽ 
സുരേഷ്ബാബു , എം . റ്റി . 9-1-2018 - ൽ മരണപ്പെട്ടു പോയിട്ടു 
ളളതാണ് . പരേതന്റെ പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റി 
നായി ടി വീട്ടിൽ റീജ സമർപ്പിച്ചിരുന്ന അപേക്ഷയിൻമേൽ 
വട ക്കും തല വില്ലേ ജാ ഫീസർ മു ഖന 
നടത്തിയതിലും അവകാശവിചാരണ നടത്തിയതിലും മരണ 
സർട്ടിഫിക്കറ്റ് പ്രകാരവും സുരേഷ്ബാബു , എം . റ്റി . 9-1-2018 - ൽ 
മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണ് ഉള്ളതെന്നും അറിയുന്നു . 


അന്വഷണ 


പരേതന്റെ നിയമാനുസൃത അവകാശികൾ മേൽവിവരിച്ചവർ 
മാത മാണ ന്ന് കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ഈ ആഫീസിൽ നേരിട്ടു ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


238 


17 


( 7 ) 


( 


നമ്പർ സി6-1722 2021 . 


2021 ജനുവരി 22 , 


ക രു നാ ഗ പ്പള്ളി താലൂക്കിൽ നീണ്ട കര വില്ലേജിൽ 
നീണ്ടകര മുറിയിൽ ശ്രീലക്ഷ്മി ഭവനം വീട്ടിൽ സുമ , എസ് . 
20-2-2017 - ൽ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് . പരേതയുടെ 
പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ 
ഓ മ ന ക്കു ട്ട ൻ സമർപ്പിച്ചി രുന്ന അപേ ക്ഷ യിൻ മേൽ 
നീണ്ടകര വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയ 
തിലും അവകാശവിചാരണ നടത്തിയതിലും മരണ സർട്ടിഫിക്കറ്റ് 
പ്രകാരവും സുമ , എസ് . 20-2-2017 - ൽ മരണമടഞ്ഞുവെന്നും 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണ് 
ഉള്ളതെന്നും അറിയുന്നു . 


പ രേ തന്റെ മാതാ പിതാക്കൾ മരണപ്പെട്ടിട്ടു ള്ള താ ണ് . 
പ് രേ തന്റെ നിയ മാ നു സ ത അ വ കാ ശി കൾ മുക ളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ള വർ മാത്രമാണെന്ന് കാണിച്ച് ഒരു 
അവ കാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കൊട്ടാ രക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


ക്രമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


No. A4-2885 / 2021 . 


25th January 2021 . 


നമ്പർ 


ബന്ധം 


1 


ഓമനക്കുട്ടൻ 


ഭർത്താവ് 


50 


2 


ശ്രീക്കുട്ടൻ 


മകൻ 


25 


3 


ശീലക്ഷ്മി 


മകൾ 


24 


( പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
പരേതയുടെ നിയമാനുസൃത അവകാശികൾ മേൽ വിവരിച്ചവർ 
മാത്ര മാ ണെ ന്ന് കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ഈ ആഫീസിൽ നേരിട്ടു ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേ ണ്ട താ ണ് . കാ ലാ വധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Notice is hereby given to all whom it may concern 
that Ammini Jacob , w / o Jacob John , Pushpamangalam 
Karuna , Pulamon P. O. , Kottarakkara Taluk , Kollam 
District , Kerala State has submitted an application in 
this office for the grant of a legal heirship certificate in 
respect of her deceased husband Jacob John , 
Pushpamangalam Karuna , Pulamon P. O. Kottarakkara 
Village , Kottarakkara Taluk , Kollam District of Kerala State 
who expired on 15-7-2020 . The certificate requested is to 
receive benefits from Income tax Department and for other 
purposes due to the deceased . Enquiry in the above 
matter through Village Officer , Melila reveals that the 
following are the only surviving legal heirs of the 


താലൂക്കാഫീസ് , 
കരുനാഗപ്പള്ളി 


( ഒപ്പ് ) 
തഹശീൽദാർ , 


deceased . 


SCHEDULE 


Kottarakkara Taluk 


SI . 


Relationship 


Age 


Name of the 
legal heirs 


പരസ്യം 


No. 


with the deceased 


1 


Ammini Jacob 


Wife 


66 


2 


Jerin Jacob 


Son 


35 


3 


Deepthi Jacob 


Daughter 


38 


( 1 ) 
നമ്പർ എ4-2417 { 2021 . 

2021 ജനുവരി 23 , 
കാട്ടാ ര ത ര താ ലൂ ക്കിൽ നില മേൽ വില്ലേ ജിൽ 
നിലമേൽ പി . ഒ . , ജാസ്മിൻ മൻസിലിൽ മുഹമ്മദ് റഷീദ് 
15 - 6 - 2020 - ൽ സൗദി അറേബ്യ യിൽ വെച്ച് മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ് . പരേതന്റെ പേരിൽ ഉള്ള സാമ്പത്തിക ഇട 
പാ ടു കൾക്കും , മറ്റ് ഇത് ര ആവ ശ്യ ങ്ങൾ ക്കും വേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ടിയിൽ ലൈലാബീവി കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


Therefore it is proposed to issue a legal heirship 
certificate in favour of the applicant stating that the 
persons mentioned in the above schedule is the legal heirs 
of the deceased . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


Objections if any against the issuance of the said 
certificate should be filed in person before the Tahsildar , 
Kottarakkara within 30 days from the date of publication 
of this notice in the Kerala Gazette . Objections received by 
post or filed after the stipulated time will not be 
considered . . 


ബന്ധം 


1 


ലൈലാബീവി 


ഭാര്യ 


59 


2 


ജാസ്മിൻ 


മകൾ 


35 


3 


ജ 


33 


4 


ഷംസുദ്ദീൻ 


സഹോദരൻ 


57 


Taluk Office , 


( Sd . ) 


5 


യൂസഫ് 


63 


Kottarakkara . 


Tahasildar . 


Gaz . No. 16 / 2021 / DTP ( CLR - Supplement ) . 


239 


